Kerala Gazette No. 15 dated 14th April 2020 . 
PART I 


Section iii 


R - E 


GOVERNMENT 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണ - ബി ) വകുപ്പ് 


വിജ്ഞാപനം 


2018 ഫെബ്രുവരി 12 


നമ്പർ 24391 ലെഗ്.ബി1/ 2017 / നിയമം. 


തിരുവനന്തപുരം, 


1193 മകരം 29 


1939 മാഘം 23 . 


2018 ഫെബ്രുവരി 12 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയ താഴെ പറയുന്ന 
ഓർഡിനൻസ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 


ബി , ജി . ഹരീന്ദ്രനാഥ്, 
നിയമ സെക്രട്ടറി, 


G. 512020/DTP , 


11 


2 


2018 - ലെ 12 -ാം നമ്പർ ഓർഡിനൻസ് 


2018 - ലെ മദ്രാസ് ഹിന്ദുമത ധർമ്മ എൻഡോവ്മെന്റുകൾ 

( ഭേദഗതി) ഓർഡിനൻസ് 


ഭാരത് റിപ്പബ്ലിക്കിന്റെ അറുപത്തി ഒൻപതാം സംവത്സരത്തിൽ കേരള 
ഗവർണ്ണർ വിളംബരപ്പെടുത്തിയത്. 


1951 - ലെ മദ്രാസ് ഹിന്ദുമത ധർമ്മ എൻഡോവ്മെന്റുകൾ ആക് 

വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 


ഓർഡിനൻസ് 


പീഠിക -2017-ലെ മദാസ് ഹിന്ദു മ ത ധർ മ്മ 

ധർ മ്മ എ ൻ ഡോ വ് മെന്റു കൾ 
( ഭേദഗതി) ഓർഡിനൻസ് ( 2017 - ലെ 31, 2017 ഡിസംബർ 14 -ാം തീയതി കേരള 
ഗവർണ്ണർ വിളംബരപ്പെടുത്തിയിരുന്നതിനാലും, 


സംസ്ഥാന 


2018 ജനുവരി 22 -ാം തീയതി ആരംഭിച്ച് 2018 ഫെബ്രു വരി 7 -ാം തീയതി 
അ വ സാ നിച്ച് കേ രള 

നിയ മ സ ഭ യു ടെ 

സമ്മേളനകാലത്ത് 
പ്രസ്തുത ഓർഡിനൻസിനുപകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടുവ 
രുന്നതിനുള്ള ഒരു ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും 
കഴിയാതിരുന്നതിനാലും; 


213 - ാം 


പസ് ത ഓർ ഡി നൻ സ് ഭാര ത ത്തിന്റെ ഭ ര ണ ഘ ട ന യു ടെ 
അനുച്ഛേദം ( 2) -ാം ഖണ്ഡം ( എ ) ഉപഖണ്ഡപ്രകാരം 2018 മാർച്ച് 5 -ാം തീയതി 
പ്രാബല്യമില്ലാതായിത്തീരുമെന്നതിനാലും; 


(പസ്തത ഓർഡിനൻസിലെ വ്യവസ്ഥ കൾ നില നിർത്താതിരിക്കു ന്ന പക്ഷം 
വൈഷമ്യങ്ങൾ ഉണ്ടാകുമെന്നതിനാലും; 


കേ രള 

സംസ്ഥാന നിയ മ സഭ സമ്മേള ന ത്തി ല ല്ലാ ത്തതിനാ ലും 
താൻ സ ത്വര നട പ ടി 

എടു ക്കേ ണ്ടത് 

ആവ ശ്യ മാ കുന്ന സാഹ ച ര്യ ങ്ങൾ 
നിലവിലുണ്ടെന്ന് കേരള ഗവർണ്ണർക്ക് ബോധ്യമായിരിക്കുന്നതിനാലും; 


ഇപ്പോൾ, അതിനാൽ, ഭാരതത്തിന്റെ ഭരണ ഘടനയുടെ 213 -ാം അനുച്ഛേദം 
( 1) -ാം ഖണ്ഡ ( പ് കാ രം 

അധികാ രങ്ങൾ വിനിയോഗിച്ച് 
കേരള ഗവർണ്ണർ താഴെപ്പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു: 


നൽ ക പ്പെട്ട 


12 


3 


2 0 18 - ല 


1. ചുരുക്കപ്പേരും പാ രംഭവും. - ഇ ഓർഡിനൻസിന് 
മദാസ് ഹിന്ദു മത ധർമ്മ എൻഡോവ്മെന്റുകൾ ( ഭേദഗതി) ഓർഡിനൻസ് എന്ന് 
പേര് പറയാം. 


(2) ഇത് 2017 ജനുവരി 1 -ാം തീയതി പാബ ല്യ ത്തിൽ വന്ന തായി 
കരുതപ്പെടേണ്ടതാണ്. 


2 . 


1951- ലെ XIX-ാം ആക്റ്റ് താല്ക്കാലികമായി ഭേദഗതി ചെയ്യപ്പെടേണ്ടതാണ്. 

ഈ 
ഓർഡിനൻസ് നിലവിലിരിക്കുന്ന കാലത്ത്, 1951 - ലെ മദ്രാസ് ഹിന്ദു മത ധർമ്മ 
എൻഡോവ്മെന്റുകൾ ആക്റ്റിന് ( 1951- ലെ XIX-ാം മദ്രാസ് ആക്റ്റ്) (ഇതിനുശേഷം 
പധാ ന ആക്റ്റ് 

എന്നാണ് 

പരാ മർശി ക്ക പ്പെ ടു ക 
വകുപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്ന ഭേദഗതിയ്ക്ക് വിധേയമായി പ്രാബല്യമുണ്ടായിരിക്കു 
ന്നതാണ്. 


3- ാം 


3 . 


8 


സി വകു പ്പിന്റെ ഭേദഗതി. - പധാ ന ആക്റ്റിലെ 8 സി വകുപ്പ് 
(1 ) -ാം ഉപ വകു പ്പിൽ “ ഗവൺമെന്റ് ജോയിന്റ് സെക്രട്ടറിയുടെ പദ വി യിൽ 
കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെ എന്ന വാക്കു കൾക്കു ശേഷം 
19 ജി വകുപ്പിൽ അടങ്ങിയിരിക്കുന്ന വ്യവസ്ഥ പ്രകാരം, കമ്മീഷണറായി സ്ഥാനക്കയറ്റം 
ലഭിക്കുവാൻ യോഗ്യതയുള്ള, റദ്ദാക്കപ്പെട്ട വകുപ്പിലെ ഒരു ഡെപ്യൂട്ടി കമ്മീഷണറെ 
എന്ന വാക്കുകളും അക്കങ്ങളും അക്ഷരവും ചേർക്കേണ്ടതാണ്. 


അല്ലെങ്കിൽ 


2017 - ല 


4. റദ്ദാക്കലും ഒഴിവാക്കലും:-(1) 

മദാസ് ഹിന്ദു മത ധർ മ്മ 
എൻഡോവ്മെന്റുകൾ ( ഭേദഗതി) ഓർഡിനൻസ് (2017 - ലെ 31 ) ഇതിനാൽ റദ്ദാക്കിയി 
രിക്കുന്നു. 


( 2 ) അങ്ങനെ റദ്ദാക്കിയി രു ന്നാൽത്തന്നെയും, പ്രസ്തുത ഓർഡിനൻസ് 
പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്റ്റിൻ കീഴിൽ ചെയ്ത ഏതെങ്കിലും 
കാര്യമോ എടുത്ത ഏതെങ്കിലും നടപടിയോ ഈ ഓർഡിനൻസ് പ്രകാരം ഭേദഗതി 
ചെ യ്യ പ്പെട്ട പ ധാ ന ആക്റ്റിൻ കീഴിൽ ചെയ്ത താ യാ എടു ത്ത തായോ 
കരുതപ്പെടേണ്ടതാണ്. 


( ശരിത്തർജ്ജമ ) 


കെ . എ . ശ്രീലത, 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


13 


